Kerala Gazette No. 11 dated 16th March 2021 . 

. 
PART I 


Section ïi 


R - E 


30 


GOVERNMENT 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം - ഐ ) വകുപ്പ് 


വിജ്ഞാപനം 

2020 സെപ്റ്റംബർ 28 
നമ്പർ 6862 ലെഗ്.ഐ 2 / 2020 നിയമം . 

തിരുവനന്തപുരം , 1196 കന്നി 12 

1942 ആശ്വിനം 6 . 


2020 സെപ്റ്റംബർ 26 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെപ്പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


അരവിന്ദ് ബാബു , പി . കെ . 

നിയമ സെക്രട്ടറി . 


G. 16 / 2021 / DTP , 


15 


2 


2020 - ലെ 54 -ാം നമ്പർ ഓർഡിനൻസ് 


2020 - ലെ ശമ്പളവും ബത്തകളും നൽകൽ ( ഭേദഗതി ) ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപത്തിയൊന്നാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത് . 


1951 - ലെ ശമ്പളവും ബത്തകളും നൽകൽ ആക്റ്റ് വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 
ഓർഡിനൻസ് 


പീഠിക - -2020 - ലെ ശമ്പളവും ബത്തകളും നൽകൽ ( ഭേദഗതി ) ഓർഡിനൻസ് 
( 2020 - ലെ 29 , 2020 ഏപ്രിൽ 30 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തി 
യിരുന്നതിനാലും ; 


2020 ആഗസ്റ്റ് 24 -ാം തീയതി ആരംഭിച്ച് അന്നേദിവസം തന്നെ അവസാനിച്ചതുമായ 
കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിനുപകരം 
സംസ്ഥാന നിയമ സഭ യുടെ ഒരു ആക്റ്റ് കൊണ്ടു വ രു ന്ന തി നുള്ള ഒരു ബിൽ 
അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 


പ്രസ്തുത ഓർഡിനൻസിന് ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം 
( 2 ) -  ാം ഖണ്ഡം ( എ ) ഉപ ഖ ണ്ഡ പ കാരം ഒക് ടോ ബർ 

തീയതി 
പ്രാബല്യമില്ലാതായിത്തീരുമെന്നതിനാലും ; 


2020 


5- Do 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്താതിരിക്കുന്ന പക്ഷം 
വൈഷമ്യങ്ങൾ ഉണ്ടാകുമെന്നതിനാലും ; 


കേരള സംസ്ഥാന നിയമ സഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോധ്യമായിരിക്കുന്നതിനാലും ; 


ഇപ്പോൾ , അതിനാൽ , ഭാരതത്തിന്റെ ഭരണ ഘ ട ന യുടെ 213 -ാം അനുച്ഛേദം 
( 1 ) -ാം ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


1 . 


ചുരുക്കപ്പേരും പ്രാരംഭവും .- ( 1 ) ഈ ഓർഡിനൻസിന് 2020 - ലെ ശമ്പളവും 
ബത്തകളും നൽകൽ ( ഭേദഗതി ) ഓർഡിനൻസ് എന്ന് പേര് പറയാം . 


( 2 ) ഇത് 2020 ഏപ്രിൽ 30 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ് . 


16 


3 


2 . 


1951 - ലെ XIV-ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ് . 
ഈ ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലയളവിൽ 1951 - ലെ ശമ്പളവും ബത്തകളും 
നൽകൽ ആക്ടിന് ( 1951 - ലെ XIV-ാം ആക്ട് ) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ് എന്നാണ് 
പരാമർശിക്കപ്പെടുക ) 3- 4- 5- 6 -ാം വകുപ്പുകളിൽ പരാമർശിച്ചിരിക്കുന്ന 
ഭേദഗതികൾക്കു വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ് . 


3. 3 -ാം വകുപ്പിന്റെ ഭേദഗതി . പ്രധാന ആക്റ്റിൽ , നിലവിലെ 3 -ാം വകുപ്പ് ( 1 ) -ാം 
ഉപ വ കുപ്പായി പുന രക്കം ചെയ്യേണ്ടതും അങ്ങനെ പുന രക്കം ചെയ്ത് ( 1 ) - 
ഉപവകുപ്പിനുശേഷം , താഴെപ്പറയുന്ന ഉപവകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതുമാണ് , അതായത് : 


“ ( 2 ) ( 1 ) -ാം ഉപവകുപ്പിൽ എന്തു തന്നെ അടങ്ങിയിരുന്നാലും , കൊറോണ 
വൈറസ് ( കൊവിഡ് -19 ) മഹാമാരി കാരണമുണ്ടായ അടിയന്തിരാവശ്യങ്ങൾ നിറവേറ്റുന്ന 
തിനായി , മന്ത്രിമാർ , പ്രതിപക്ഷ നേതാവ് , ചീഫ് വിപ്പ് എന്നിവർക്ക് നൽകേണ്ടതായ 
ശമ്പളവും ക്ഷാമബത്തയും നിയോജകമണ്ഡല അലവൻസും 2020 ഏപ്രിൽ ഒന്നുമുതൽ 
ആരംഭിക്കുന്ന ഒരു വർഷക്കാലയളവിലേക്ക് മുപ്പത് ശതമാനം കുറവ് ചെയ്യേണ്ടതാണ് . ' ' . 


4 . 


4 -ാം വകുപ്പിന്റെ ഭേദഗതി . - പ്രധാന ആക്റ്റിൽ , നിലവിലെ 4 -ാം വകുപ്പ് 
( 1 ) -ാം ഉപവകുപ്പായി പുനരക്കം ചെയ്യേണ്ടതും അങ്ങനെ പുനരക്കം ചെയ്തു ( 1 ) -ാം 
ഉപവകുപ്പിനുശേഷം , താഴെപ്പറയുന്ന ഉപവകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതുമാണ് , അതായത് : 


( 1 


" ( 2 ) ( 1 ) -ാം ഉപവകുപ്പിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും , കൊറോണ 
വൈറസ് ( കൊവിഡ് -19 ) മഹാമാരി കാരണമുണ്ടായ അടിയന്തിരാവശ്യങ്ങൾ നിറവേറ്റുന്ന 
തിനായി , നിയമസഭാ സ്പീക്കർ , ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവർക്ക് നൽകേണ്ടതായ 
ശമ്പളവും ക്ഷാമബത്തയും , നിയോജകമണ്ഡല അലവൻസും 2020 ഏപ്രിൽ ഒന്നുമുതൽ 
ആരംഭിക്കുന്ന ഒരു വർഷക്കാലയളവിലേക്ക് മുപ്പത് ശതമാനം കുറവ് ചെയ്യേണ്ടതാണ് . ” . 


5 . 


8 -ാം വകുപ്പിന്റെ ഭേദഗതി .-- പ്രധാന ആക്റ്റിലെ , 8 -ാം വകുപ്പിൽ ( 1 ) -ാം 
ഉപവകുപ്പിനുശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ് , അതായത് : 


" ( 1 എ ) ( 1 ) -ാം ഉപവകുപ്പിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും , കൊറോണ 
വൈറസ് ( കൊവിഡ് -19 ) മഹാമാരി കാരണമുണ്ടായ അടിയന്തിരാവശ്യങ്ങൾ നിറവേറ്റുന്ന 
തി നാ യി , നിയമ സഭാം ഗ ങ്ങ ൾക്ക് നൽകേ ണ്ട തായ , ( 1 ) -  ാം ഉപ വ കു പ്പിന്റെ 
ഖണ്ഡം ( എ ) യിൽ പരാമർശിച്ചിരിക്കുന്ന സ്ഥിര ബത്തയും ഖണ്ഡം ( എ എ ) യിൽ 
പരാമർശിച്ചിരിക്കുന്ന നിയോജകമണ്ഡല അലവൻസും 2020 ഏപ്രിൽ ഒന്നുമുതൽ 
ആരംഭിക്കുന്ന ഒരു വർഷക്കാലയളവിലേക്ക് മുപ്പത് ശതമാനം കുറവ് ചെയ്യേണ്ടതാണ് . ' ' . 


17 


4 


6. 8 എ വകുപ്പിന്റെ ഭേദഗതി . പ്രധാന ആക്റ്റിലെ 8 എ വകുപ്പിൽ , 


( 1 ) ( 5 എ ) ഉപവകുപ്പ് , ( 5 എ എ ) ഉപവകുപ്പായി പുനരക്കം ചെയ്യേണ്ടതും 
അപ്രകാരം പുനരക്കം ചെയ്ത ( 5 എ എ ) ഉപവകുപ്പിനു മുൻപായി , താഴെപ്പറയുന്ന 
ഉപവകുപ്പ് ചേർക്കേണ്ടതുമാണ് , അതായത് 


( 6 


" ( 5 എ ) . ( 5 ) -ാം ഉപവകുപ്പിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും , കൊറോണ 
വൈറസ് ( കൊവിഡ് -19 ) മഹാമാരി കാരണമുണ്ടായ അടിയന്തിരാവശ്യങ്ങൾ നിറവേറ്റുന്ന 
തിനായി , നിയമസഭാംഗങ്ങൾക്ക് നൽകേണ്ടതായ , ടെലഫോൺ അലവൻസ് 2020 
ഏപ്രിൽ ഒന്നു മുതൽ ആരംഭിക്കുന്ന ഒരു വർഷക്കാലയളവിലേക്ക് മുപ്പത് ശതമാനം 
കുറവ് ചെയ്യേണ്ടതാണ് . ' ' . 


( ii ) അപ്രകാരം പുനരക്കം ചെയ്തു ( 5 എ എ ) ഉപവകുപ്പിനുശേഷം , താഴെ 
പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ് , അതായത് 


66 


( 5 എ എ എ ) . ( 5 എ എ ) ഉപവകുപ്പിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും , 
കൊറോണ വൈറസ് ( കൊവിഡ് -19 ) മഹാമാരി കാരണമുണ്ടായ അടിയന്തിരാവശ്യങ്ങൾ 
നിറവേറ്റുന്ന തിനാ യി , നിയമ സഭാംഗങ്ങൾക്ക് നൽകേണ്ട തായ , ഇൻഫർമേഷൻ 
അലവൻസും സംപൂവറി അലവൻസും 2020 ഏപ്രിൽ ഒന്നു മുതൽ ആരംഭിക്കുന്ന 
ഒരു വർഷക്കാലയളവിലേക്ക് മുപ്പത് ശതമാനം കുറവ് ചെയ്യേണ്ടതാണ് . ' ' . 

7. റദ്ദാക്കലും ഒഴിവാക്കലും .- ( 1 ) 2020 - ലെ ശമ്പളവും ബത്തകളും നൽകൽ 
( ഭേദഗതി ) ഓർഡിനൻസ് ( 2020 - ലെ 29 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


( 2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും , പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻകീഴിൽ ചെയ്ത ഏതെങ്കിലും കാര്യമോ 
എടുത്ത ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട 
പ്രധാന ആക്ടിൻകീഴിൽ ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ് . 


( ശരിത്തർജ്ജമ ) 


എസ് . സന്ധ്യ , 
അഡീഷണൽ നിയമ സെക്രട്ടറി . 


18 


